Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL / TV ( N )/ 634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


* 


- India 


ന 


GOVERNM 


ൽ 


കേരള 


രള സർക് 
VMENT OF KO 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 4 


2015 ജൂ ലൈ 7 
| 7th July 2015 

1190 മിഥുനം 22 
22nd Mithunam 1190 


നമ്പർ | 21 


Vol. IV . 


- No. 1 - 


No . 


Thiruvananthapuram , 

Tuesday 


1937 ആഷാഢം 16 
16th Ashadha 1937 


PART III 
Stores Purchase 


Fisheries Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ - 1027 / 15 . 

2015 ജൂൺ 9. 
2015 - 16 സാമ്പത്തിക വർഷത്തിൽ മലമ്പുഴ ദേശീയ 
മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിലേക്ക് ആവശ്യമായ പൂർണ്ണ 
ആരോഗ്യമുള്ളതും, പ്രജനനത്തിന് യോഗ്യമായതും 2 മുതൽ 
3 വർഷം വരെ പ്രായമുള്ളതുമായ താഴെ പറയുന്ന വിവിധ 
ഇനം കാർപ്പ് വിത്തുമത്സ്യങ്ങൾ 1300 കി. ഗ്രാം സപ്ലെചെയ്യുവാൻ 
തയ്യാറുള്ള മത്സ്യകർഷകർ, സ്ഥാപനങ്ങൾ തുടങ്ങിയവരിൽ 
നിന്നും മുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


അളവ് 


കമ 
നമ്പർ 


ഇനം 
( കി. ഗ്രാം ) 
കട 
- രോഹു 
മൃഗാൽ 


475 


525 


300 


ടെണ്ടർ ഫോറത്തിന്റെ വില 700 + വാറ്റ്. 
- ടെണ്ടർ ഫോറ ത്തിന്റെ വില് പന അ വ സാ നിക്കുന്ന 
തീയതിയും സമയവും- 10 - 7 - 2015, 12 മണി. 

ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാ ന തീയതിയും 
സമയവും - 10 -7 - 2015, 2 മണി. 


-- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 10 - 7 - 2015 , 
3 മണി. 


പൂർണ്ണ ആരോഗ്യമുള്ളതും, പ്രജനനശേഷിയുള്ളതുമായ 
2 മുതൽ 3 വർഷം വരെ പ്രായമുള്ളതുമായ വിത്തുമത്സ്യ 
ങ്ങളാണ് വിതരണം ചെയ്യേണ്ട ത് . മല മ്പുഴ നാഷണൽ 
ഫിഷ് സീഡ് ഫാമിലെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ 
നേതൃ ത്വത്തിലുള്ള ഉദ്യോഗസ്ഥ രുടെ പരിശോ ധ ന യുടെ 
അടിസ്ഥാനത്തിലാണ് വിത്തുമത്സ്യങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 
മത്സ്യത്തിന്റെ വിലയും, അവ സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
നാഷണൽ ഫിഷ് സീഡ് ഫാമിലേക്ക് എത്തിച്ചുതരുന്നതിന്റെ 
ചെലവും ടെണ്ടറിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കവറിനുപുറത്ത് 
സപ്ലേ ചെയ്യാ നു ദ്ദേ ശി ക്കുന്ന സാ ധ ന ത്തിന്റെ പേര്, 
ടെണ്ടർ നമ്പർ എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. മുദ്രവെച്ച 
ടെണ്ടറുകൾ പട്ടികയിൽ സൂചിപ്പിച്ച നിശ്ചിത സമയത്തിനുള്ളിൽ 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ ഡാം പി . ഒ ., 
പാലക്കാട്-678 651 എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതാണ്. 
വൈകി കിട്ടുന്ന ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല. ടെണ്ടർ 
സമർപ്പിച്ച വരു ടെയോ, അവരുടെ പ്രതിനിധിക ളു ടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ടെണ്ടറിനോടൊപ്പം സഞ്ചു 
ചെയ്യാനുദ്ദേശിക്കുന്ന സാധ ന ത്തിന്റെ മൊത്ത വില യുടെ 
1 % തുക നിര തദവ്യം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, 
മല മ്പു ഴ , പാല ക്കാ ട് എന്ന പേരിൽ ദേ ശ സാൽകൃത 
ബാങ്കുകളിൽ നിന്നും എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് വെയ്ക്കേ 
ണ്ടതാണ്. നിരതദവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കു 
ന്ന താ ണ് . സപ്ത ഓർഡർ ലഭിച്ചാൽ സാധനം സം 
ചെയ്യുന്നതിനാവശ്യമായ സമയം ടെണ്ടറിൽ രേഖപ്പെടുത്തേ 
ണ്ടതാണ്. സപ്ലെ ചെയ്യുന്ന സാധനങ്ങൾ സ്വന്തം ചെലവിൽ 
മലമ്പുഴ ദേശീയ മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിൽ എത്തിച്ചു 
തരേണ്ടതാണ്. 


യാതൊരു കാരണവശാലും ടെണ്ടർ ഫോറത്തിന്റെ വില 
തിരിച്ചു നൽകു ന്ന ത ല്ല . യാതൊരു കാര ണ വും കൂടാതെ 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും, നിരസിക്കുന്നതിനുമുള്ള 
പൂർ ണ്ണ അ ധി കാരം താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥ നിൽ 
നിക്ഷിപ്തമാണ്. 


മറ്റ് സർക്കാർ ടെണ്ട റു കൾക്ക് ബാധ ക മായ എല്ലാ 
നിയമ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. ടെണ്ടർ 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും ടെണ്ടർ ഫോറത്തിനും 
പ്രവർത്തി ദിവസങ്ങളിൽ ഈ ഓഫീസുമായി ബന്ധപ്പെടേ 
ണ്ട താ ണ്. ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന ടെണ്ടറുകൾ 
സമർപ്പിക്കുന്നതിനായി നിശ്ചയിച്ച തീയതിയിൽ ഉച്ചയ്ക്ക് 
12 മണിവരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, മലമ്പുഴ. 
ഫോൺ : 04912815245, 2816061. 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി 

ഡയറക്ടർ. 


